Kerala Gazette No. 20 dated 20th May 2014 
PART I 


Section ii 


GOVERN 


VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


2014 ഫെബ്രുവരി 13 
നമ്പർ 5211 / ലെഗ്. എ2/ 2013 / നിയമം. തിരുവനന്തപുരം, 1189 കുംഭം 1 / 1935 മാഘം 24. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധ പ്പെടു ത്തു ന്നു . നിയ മ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2014 ഫെബ്രുവരി 13 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2014 - ലെ 7 -ാം ആക്റ്റ് 


2014 - ലെ അബ്കാരി ( ഭേദഗതി) ആക്റ്റ് 


1077 - ലെ അബ്കാരി ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠി ക . - 1077 - ലെ അബ്കാരി ആക്റ്റ് ഇതി നു ശേ ഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവൽസരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 


- 1. ചുരുക്കപ്പേരും പാരംഭവും. - (1) ഈ ആക്റ്റിന് 2014 - ലെ അബ്കാരി 
( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


| ( 2 ) 6 -ാം വകു പ്പിന്റെ ( എ ) ഖണ് ഡം 2013 ഏപ്രിൽ 26 -ാം തീയതി 
പാബ ല്യ ത്തിൽ വന്ന തായി കരു ത പ ടേ ണ്ട തും ശേഷിക്കുന്ന വകു പ്പു കൾ 
2013 ഫെബ്രുവരി 27 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


- 2. 15എ വകുപ്പിന്റെ ഭേദഗതി. - 1077 - ലെ അബ്കാരി ആക്ടിലെ ( 1077 - ലെ 1) 
( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 15 എ വകുപ്പിൽ, 


( എ ) മാർജിനൽ ശീർഷകത്തിൽ “18 എന്ന അക്കത്തിനു പകരം “21 
എന്ന അക്കം ചേർക്കേണ്ടതാണ്; 


( ബി ) വകുപ്പിൽ, “ 18 എന്ന അക്കത്തിനു പകരം “21 എന്ന അക്കം 
ചേർക്കേണ്ടതാണ്. 


- 3. 15ബി വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 15ബി വകുപ്പിൽ, - 


- ( എ ) മാർജിനൽ ശീർഷകത്തിൽ “18 ’ എന്ന അക്കത്തിനു പകരം “21 
എന്ന അക്കം ചേർക്കേണ്ടതാണ്; 


( ബി) വകുപ്പിൽ, “ പതിനെട്ട് എന്ന വാക്കിനു പകരം “ ഇരുപത്തിയൊന്ന് 
എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


- 4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ, (4) -ാം ഉപ 
വകുപ്പിൽ, ( ബി ) ഖണ്ഡത്തിനും അതിനെതിരെയുള്ള ഉൾക്കുറിപ്പുകൾക്കും പകരം, 
താഴെ പറയുന്ന ഖണ്ഡവും ഉൾക്കുറിപ്പു കളും യഥാക്രമം ചേർക്കേണ്ട താ ണ് , 
അതായത്: 
- “( ബി ) വിദേശമദ്യത്തിന് ഓരോ ബൾക്ക് ലിറ്ററിനും 30 രൂപ 

( ഇന്ത്യൻ നിർമ്മിതം ) (മുപ്പത് രൂപ) ”. 
ഗ്യാലനേജ് ഫീസിന്റെ 
രൂപത്തിൽ ചുമത്തുമ്പോൾ 


5. 55 ഐ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്ടിലെ 55എച്ച് 
വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “55ഐ . തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ മുന്നറിയിപ്പ് 
കൂടാതെ മദ്യത്തിന്റെയോ മദ്യത്തിന്റെ ഉപഭോഗത്തിന്റെയോ പ്രദർശനത്തിന്റെയോ രംഗം 
കാണിക്കുന്നതിനുള്ള ശിക്ഷ . - (1) സിനിമകളിൽ മദ്യത്തിന്റെ ഉപയോഗമോ ഉപഭോഗമോ 
പ്രദർശനമോ അടങ്ങിയിരിക്കുന്ന യാതൊരു രംഗവും, അങ്ങനെയുള്ള രംഗത്തിൽ, 
വ്യത്യസ്തമായ നിറങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നതും രംഗത്തിന്റെ ആകെ 
വലിപ്പത്തിന്റെ 1/ 10 വലിപ്പമുള്ളതുമായ " Consumption of Alcohol is Injurious to 
Health/ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പോടുകൂടിയല്ലാതെ 
ചിത്രീകരിക്കുകയും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുവാൻ പാടുള്ളതല്ല. 


- ( 2) ഏതെങ്കിലും തിയേറ്ററിൽ, (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
ഉല്ലംഘിച്ചുകൊണ്ടുള്ള ഒരു രംഗം ഉള്ള ഏതെങ്കിലും സിനിമ പ്രദർശിപ്പിക്കുകയോ 
പദ ർ ശി പ്പി ക്കു ന്ന തി ന് ഇട യാ ക്കു കയോ ചെയ്യുന്ന ഏ താ രാ ളും , 
കുറ്റസ്ഥാപനത്തിന്മേൽ, ആറ് മാസം വരെയാകാവുന്ന വെറും തടവിനോ പതിനായിരം 
രൂപ വരെ യാ കാവു ന്ന പിഴ യ് ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ 
ശിക്ഷിക്കപ്പെടേണ്ടതാണ്. . 


- 6. 67 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 67 -ാം വകുപ്പിൽ - 


- ( എ ) ( 2) -ാം ഉപവകുപ്പിൽ, “25,000 രൂപ ( ഇരുപത്തയ്യായിരം രൂപ മാത്രം) ” 
എന്ന അക്ക ങ്ങൾക്കും വാക്കു കൾക്കും ബാക്കിറ്റു കൾക്കും പകരം 
""3,00,000 രൂപ (മൂന്ന് ലക്ഷം രൂപ) ” എന്ന അക്കങ്ങളും വാക്കുകളും ബ്രാക്കറ്റുകളും 
ചേർക്കേണ്ടതാണ്; 


( ബി ) ( 2 ) –ം ഉപ വ ക പ്പിനു ശേഷം താഴെ പറയുന്ന ഉപ വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


- “( 3) ഈ ആക്റ്റിൻ കീഴിൽ ഒരു ല സ ൻ സ് കെ വ ശ മു ള്ള , 
ഒരു ഹോട്ടൽ ( റ സ്റ്റോറന്റ്) ഉള്ള ഒരു പങ്കാളിത്ത ഫേമോ, ഒരു കമ്പ നിയോ 
കമ്മീഷണറുടെമുൻകൂർ അനുമതി കൂടാതെ അങ്ങനെയുള്ള പങ്കാളിത്ത ഫേമോ, 
കമ്പ നിയുടെ ഡയറക്ടർ ബോർഡോ രൂപീ ക രിച്ചു കൊ ണ്ടുള്ള ഏതെങ്കിലും 
( പമാ ണം , ഏതിന്റെ ബല ത്തിലാണോ അങ്ങ നെ യുള്ള ലൈസൻസ് നൽകി 
യിട്ടുള്ളത്, അത് പുനർരൂപീ ക രി ക്കു കയോ മാറ്റം വരു ത്തു കയോ രൂപ ഭേദം 
വരുത്തുകയോ ചെയ്തിട്ടുള്ളിടത്ത്, ( 2) -ാം ഉപവകുപ്പ് പ്രകാരം ചുമത്തിയിട്ടുള്ള 
പിഴ ഒടു ക്കു ന്ന തി ന്മേലും അങ്ങ നെ യുള്ള ലെ സൻ സി യിൽ നിന്നുള്ള ഒരു 
അപേക്ഷ യിൻ മേലും ഈ ആക്റ്റിലെ മറ്റ് വ്യവ സ്ഥ കൾക്കും അതിൻകീഴിൽ 
ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾക്കും വിധേയമായും, ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെടാവുന്ന 
പ്രകാരമുള്ള അങ്ങ നെയുള്ള ഫീസ് സ്വീകരിച്ചതിനു ശേഷം അങ്ങനെയുള്ള 
പുനർരൂപീകരണം, മാറ്റം വരുത്തൽ അഥവാ രൂപഭേദപ്പെടുത്തൽ കമ്മീഷണർക്ക് 
ക്രമവൽക്കരിക്കാവുന്നതാണ്. . 

7. 67എ വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 67 എ വകുപ്പിൽ, ( 1) -ാം 
ഉപവകുപ്പിൻ കീഴിലുള്ള പട്ടികയുടെ (1) -ാം കോളത്തിൽ, “18 എന്ന അക്കം വരുന്ന 
രണ്ടിടത്തും അതിനു പകരം “21 എന്ന അക്കം ചേർക്കേണ്ടതാണ്. 

8. റദ്ദാക്കലും ഒഴിവാക്കലും: - ( 1) 2013 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് 
( 2013 - ലെ 40) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത താ യോ എടു ത്ത താ യോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


